Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No, രജി. നമ്പർ 
KL/TV ( N )/634/ 2012 -14 


. 


. 


GOVERN 


- 


. 


ക 


രള സർ 
NMENT OF 


രക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

5th February 2013 


Vol . I 


THIRUVANANTHAPURAM , TUESDAY 


No . 


വാല്യം 2 ) 


തിരുവനന്തപുരം, ചൊവ്വ 


2013 ഫെബ്രുവരി 5 
16th Magha 1934 
1934 മാഘം 16 


നമ്പർ 


PART III 
Police Department 


ലേല പരസ്യം 

ബോട്ടിന്റെ ഹള്ള് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും 

മുൻകൂട്ടി സീൽ ചെയ്ത കവറിൽ ദർഘാസുകൾ നേരിട്ടോ 
നമ്പർ ഇ2- 22458 / 2012എ . 

2013 ജനുവരി 15 . 

തപാൽമാർഗ്ഗമോ 2013 ഫെബ്രുവരി മാസം 25 -ാം തീയതി 
- ആലപ്പുഴ സായുധ സേനാ ക്യാമ്പിൽ സൂക്ഷിച്ചി രി 

വൈകു ന്നേരം 4 മണിക്ക് മുൻപായി ആല പ്പുഴ ജില്ലാ 

പോലീസ് ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം ക്ഷണിച്ചുകൊള്ളുന്നു . 
ക്കുന്നതും ഡിപ്പാർട്ട്മെന്റിന് ഉപയോഗയോഗ്യമല്ലാത്തതുമായ 

ദർഘാസിനോടൊപ്പം ബോട്ടിന്റെ ഹള്ളിന് നിരതദ്രവ്യമായി 
താഴെ വിവരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ബോട്ടിന്റെ ഹള്ള് 

മേൽപ്പറഞ്ഞ നിരക്കിലും തുകയ്ക്ക് മുള്ള ഏതെങ്കിലും 
2013 ഫെബ്രുവരി മാസം 27 -ാം തീയതി പകൽ 11 മണിക്ക് 

ദേശസാൽകൃത ബാങ്കിൽ നിന്നും ആലപ്പുഴ ജില്ലാ പോലീസ് 
പസ്തുത ക്യാമ്പിൽ വച്ച് പര സ്യ മായി ലേലം ചെയ്ത് 

മേധാവിയുടെ പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം 
വിൽക്കുന്നു. 

ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ ലേലത്തിൽ പങ്കെടുക്കുവാൻ 
വിവരണം - ഡിപ്പാർട്ട്മെന്റ് ബോട്ട് നമ്പർ IV - ന്റെ ഹള്ള്. 

എത്തിയിട്ടുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലം 

വിളിച്ച തുകയോ ദർഘാസ് തുകയോ ഏതാണോ കൂടുതൽ 
മോഡൽ 1991 ബോട്ട്. 

ആ തുകയ്ക്ക് യുക്തമെന്ന് തോന്നുന്നപക്ഷം ലേലം ബന്ധപ്പെട്ട 
നിരതദ്രവ്യം- 1,000 . 

ആളിന്റെ പേരിൽ നിശ്ചയിക്കുന്നതും ടിയാൻ ഉടനെ ദർഘാസ് 

തുകയുടെ പകുതി സംഖ്യ ( നികുതിയുൾപ്പെടെ) നിരതദ്രവ്യം 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 

കഴിച്ച് ലേലസ്ഥലത്തുവച്ച് അടയ്ക്കേണ്ടതും, ബാക്കി സംഖ്യ 
സ്ഥലത്ത് നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 

നികുതി ഉൾപ്പെടെ ലേലം/ദർഘാസ് സ്ഥിരപ്പെടുത്തി 10 ദിവസ 
ഒരു മണിക്കൂർ മുൻപ് മുകളിൽ കാണിച്ചിരിക്കുന്ന തുക നിരത ത്തിനുള്ളിൽ അടച്ച് സ്വന്തം ചെലവിൽ ലേലം/ ദർഘാസ് 
ദ്ര വ്യമായി കെട്ടിവയ്ക്കേ ണ്ട തു മാണ്. കൂടാതെ മേൽപ്പടി പ്രകാരം ലഭിച്ച ബോട്ടിന്റെഹള്ള് നീക്കം ചെയ്യേണ്ടതുമാണ്. 


17th APRIL 2012] 


POLICE DEPARTMENT 


| 10 


മേൽപ്പറഞ്ഞ പ്രകാരം ലേലം/ ദർഘാസ് കൊണ്ടയാൾ ഈ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആലപ്പുഴ ജില്ലാ 
നിബന്ധനകൾ ലംഘിച്ചാൽ ബന്ധപ്പെട്ടയാളുടെ നിരതദ്രവ്യം സായുധ സേനാ വിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റ് 1 - ന്റെ 
സർക്കാ രി ലേക്ക് മുതൽ കൂട്ടുന്നതും ബോട്ടിന്റെ ഹള്ള് 

- മുൻകൂർ അനുവാദത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 
പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ സർക്കാരിന് 

യാതൊരു കാരണവും കാണിക്കാതെ ഈ നോട്ടീസിൻ 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് ആദ്യം ലേലം 

പ്രകാരമുള്ള ലേലം മാറ്റിവയ്ക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ 
കൊണ്ടയാൾ ഉത്തരവാദിയായിരിക്കും. പുനർലേലത്തിൽ മുൻ 

ചെയ്യുവാനുള്ളപൂർണ്ണ അധികാരം ജില്ലാ പോലീസ് മേധാവി 
വിൽപ്പനയേക്കാൾ കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് ആദ്യം യിൽ നിക്ഷിപ്തമാണ്. 
ലേലം കൊ ണ്ട് ആൾക്ക് യാതൊരു വിധ അ വ കാ ശ വും 
ഉണ്ടായിരിക്കുകയില്ല. 
ലേലം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിന്റെ ഹള്ള് 

ജില്ലാ പോലീസ് ആഫീസ്, 

( ഒപ്പ്) 
ലേലത്തിന് മുൻപുള്ള 10 പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ ആലപ്പുഴ. 

ജില്ലാ പോലീസ് മേധാവി. 


